GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N )/ 634/ 2018-20 


ാ 


സാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


2020 ജൂൺ 23 
23rd June 2020 


വാല്യം 9 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1195 മിഥുനം 9 
9th Mithunam 1195 


25 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 2 
2nd Ashadha 1942 


PART III 


Commissionerate of Land Revenue 


23rd JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4441 


Mukundapuram Taluk 


( 3 ) 


പരസ്യം 


( 1) 


നമ്പർ സി2-2516 2020. 

2020 മാർച്ച് 2. 
മു കു ന്ദ പുരം താലൂക്ക്, ഇരിങ്ങാ ല ക്കുട വില്ലേജ്, 
ഇരിങ്ങാലക്കുട ദേശത്ത്, അവറാൻ വീട്ടിൽ പൗലോസ് 
മകൻ എ . പി . ജോൺസൺ എന്നയാൾ 4-12-2019 - ൽ മരണ 
പ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേ ണ്ട തി ലേക്ക് 

പരേ ത ന്റെ ഭാ ര്യ 
റീന ജോൺസൺ ബാങ്കിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റ് 
ആവശ്യങ്ങൾക്കു മാ യി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ ം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യ 

പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


നമ്പർ സി2-2455 2020 . 

2020 മാർച്ച് 2 . 
മുകു ന്ദ പുരം താലൂക്ക്, ഇരിങ്ങാ ല ക്കൂട വില്ലേ ജ് , 
കാട്ടുങ്ങച്ചിറ ദേശത്ത് തിരു ന്നൽ വേ ലി ക്കാ രൻ വീട്ടിൽ 
മൊയീൻഷാ മകൻ ടി . എം . റസാക്ക്എന്നയാൾ 29-1-2019 - ൽ 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് പരേതന്റെ ഭാര്യ 
ജൂ ബി റസാക്ക് ബാങ്കിൽ 

ഹാജ രാ ക്കു ന്ന തിനും മ 

മറ്റ് 
ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച അപേ ക്ഷ യെക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന്കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഔഫീ സിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട താ ണ്. 
തപാൽമാർഗ്ഗമാ നിശ്ചിത കാലാ വ ധിക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


ഇന 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


ജൂബി റസാക്ക് 


ഭാര്യ 


62 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


സ്വപ്ന നൗഷാദ് 


മകൾ 


41 


നമ്പർ 


ബന്ധം 


3 


സ്മിത ടി . റസാക്ക് 


39 


1 


റീന ജോൺസൺ 


ഭാര്യ 


55 


4 


സിൽജ ടി . റസാക്ക് 


35 


2 


പവൽ ജോൺസൺ 


മകൻ 


32 


5 


സമീർ ടി . റസാക്ക് 


മകൻ 


34 


3 


ഡേവിഡ് ജെ . അവറാൻ 


29 


( 4 ) 


4 


ഫ്രാങ്ക് ആന്റണി ജോൺസൺ 


27 


: 1 


നമ്പർ സി2-25542020. 


2020 


മാർച്ച് 3. 


( 2 ) 


നമ്പർ സി2-2456 2020. 


2020 മാർച്ച് 2 . 


മുകുന്ദപുരം താലൂക്ക്, പറപ്പൂക്കര വില്ലേജ്, നെല്ലായി 
ദേശത്ത്, ചുള്ളിക്കാട്ടിൽ 
ചുള്ളിക്കാട്ടിൽ വീട്ടിൽ മാ മു കുട്ടി 

മാ മു കുട്ടി മകൻ 
സി. എം . വാസു എന്നയാൾ 3-11-2012 - ൽ മരണപ്പെട്ടുവെന്നു 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ട തി ലേക്ക് പരേതന്റെ ഭാര്യ സോമാ വതി വാസു , 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസ്യത 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ അ വരെ മാത്രം 
അ വ കാ ശി കളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കുശേഷമാ സമർപ്പിക്കപ്പെടുന്ന 
അപേക്ഷകൾ സ്വീകാര്യമല്ല . 


മു കു ന്ദ പുരം താലൂ ക്ക് , ഇരിങ്ങാ ല ക്കുട വില്ലേ ജ്, 
ഇരിങ്ങാലക്കുട ദേശത്ത്, ചുള്ളിപറമ്പിൽ വീട്ടിൽ നാരായണപിള്ള 
മകൻ മധുസൂദനൻ എന്നയാൾ 24-7-2018- ൽ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശിക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് പരേതന്റെ സഹോദരൻ എൻ. പ്രസാദ് 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അവകാശിഎന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശിയായി 
കാണിച്ചുകൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


അവ കാശ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


--- 


പേര് 


വയസ് 


പരേതനുമായുള്ള 


70 


ഭാര്യ 


സോമാവതി വാസു 
ജയരാജ്, സി . വി . 


2 


മകൻ 


50 


ബന്ധം 


3 


47 


ശാരദമമ്മ 


മാതാവ് 


90 


നന്ദകുമാർ, സി . വി . 
സിന്ധു സന്തോഷ് 


4 


മകൾ 


45 


Gaz, No. 2512020/DTP ( CLR ) . 


315 


23rd JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4442 


നമ്പർ സി2-2469 2020. 


2020 മാർച്ച് 2. 


മകൻ 


നമ്പർ സി2-2535 2020 . 

2020 മാർച്ച് 2 . 
മുകുന്ദപുരം താലൂക്ക്, മനവലശ്ശേരി വില്ലേജ്, ഇരിങ്ങാലക്കുട 
ദേശത്ത്, കിഴ ക്കേ ടത്ത് വീട്ടിൽ പോൾ 
ചാൾസ് പോൾ എന്നയാൾ 21-12-2019 - ൽ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് പരേതന്റെ മകൻ ജേക്കബ് ചാൾസ്, ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ അന്വേഷണം നട ി യ തിൽ താഴ 
പറ യു ന്നവർ മാത്രമാണ് പരേതന്റെ നിയ മാ നു സ ത 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ 

മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല . 


അവ ര 


മുകുന്ദപുരം താലൂക്ക്, പുത്തൻചിറ വില്ലേജ്, പുത്തൻചിറ 
ദേശത്ത്, 

കുറുപ്പ ത്തു കാട്ടിൽ ശങ്ക രനാരായണൻ ഭാര്യ 
കോമളം, ടി. വി എന്നവർ 21-1-2020- ൽ മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് പരേതയുടെ ഭർത്താവ് ശങ്കരനാരായണൻ 
എന്നയാൾ ആർ. ടി . ഒ . യിൽ ഹാജ രാക്കുന്നതിനും മറ്റ് 
ആവശ്യ ങ്ങ ൾ ക്കുമായി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതി 
നാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


69 


ഭാര്യ 
മകൻ 


2 


46 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


3 


മകൻ 


44 


നമ്പർ 


ബന്ധം 


4 


ലൂസി ചാൾസ് 
പോൾ ചാൾസ്, കെ . 
തോം ചാൾസ്, കെ . 
ജോസഫ് ചാൾസ്, കെ . 
ജോർജ്ജ് ചാൾസ്, കെ . 
ജേക്കബ് ചാൾസ്, കെ . 
അന്ന ചാൾസ്, കെ . 


43 


3 3 


1 


ശങ്കരനാരായണൻ, കെ . എസ്. ഭർത്താവ് 


10 


5 


41 


2 


പിയ , കെ . എസ്. 


മകൾ 


43 


6 


38 


3 


ജിനീഷ്, കെ . എസ്. 


മകൻ 


40 


7 


മകൾ 


32 


ൽ 


( 6 ) 


നമ്പർ സി2-2995 2020. 


2020 മാർച്ച് 11. 


നമ്പർ സി2-2459 2020. 

2020 മാർച്ച് 2. 
മുകുന്ദപുരം താലൂക്ക്, പൊറത്തിശ്ശേരി വില്ലേജ്, മൂർക്കനാട് 
ദേശത്ത് കൂമുള്ളി വീട്ടിൽ രാമൻകുട്ടി മകൻ ബാലചന്ദ്രൻ, കെ . ആർ. 
എന്ന യാൾ 2-1-2 020 - ൽ മ ര ണ പ്പെട്ടുവെന്നും അ വ രുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തിലേക്ക് പരേതന്റെ ഭാര്യ അശ്വതി പട്ടിക ജാതി വികസന 
ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അ വ കാ ശി ക ളെന്ന് കാണു ന്ന തി നാൽ അവരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല . 


മുകുന്ദപുരം താലൂക്ക്, കാട്ടൂർ വില്ലേജ്, കാട്ടൂർ ദേശത്ത്, 
ചെമ്പൻ വീട്ടിൽ ചെറുകണ്ടൻ മകൻ തിലകൻ എന്നയാൾ 
30-9-2019 - ൽ മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് പരേതന്റെ 
ഭാര്യ ഷീല 

ബാങ്കിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റ് 
ആവശ്യ ങ്ങ ൾ ക്കുമായി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
ഹാജ രായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാ വ ധിക്കുശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല. 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 


പേര് 


അശ്വതി 


വയസ് 


1 


പരേതനുമായുള്ള 


34 


ഭാര്യ 
മകൾ 


നമ്പർ 


ബന്ധം 


2 


4 


ആമ്പൽ ബാലചന്ദ്രൻ 
സമനി ബാലചന്ദ്രൻ 


3 


3 


ഷീല 


1 


9 3 


50 


ഭാര്യ 


4 


അമ്മിണി 


മാതാവ് 


69 


2 


ലന തിലകൻ 


മകൾ 


20 


316 


23rd JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4443 


( 9 ) 


( 11) 


നമ്പർ സി2-287712020. 


2020 മാർച്ച് 11. 


നമ്പർ സി2-875 ; 2020 . 


2020 ഫെബ്രുവരി 14, 


എന്ന വർ 


മുകു ന്ദ പു രം താലൂ ക്ക് , 

കൊറ്റ ന ലൂർ വില്ലേ ജ് 
കൊറ്റനല്ലൂർ ദേശത്ത്, മണപറമ്പിൽ വീട്ടിൽ പുരുഷോത്തമൻ 
മകൻ സുരേഷ് ബാബു , എം . പി. എന്നയാൾ 6-12-2019 - ൽ 
മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് 

കിട്ടേ ണ്ട തി ലേക്ക് പരേ ത ന്റെ ഭാ ര്യ 
ദ്രൗപതി ബാങ്കിൽ ഹാജരാക്കുന്നിതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ അ വരെ മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല . 


മുകുന്ദപുരം താലൂക്ക്, തൊട്ടിപ്പാൾ വില്ലേജ്, നെടുമ്പാൾ 
ദേശത്ത്, പടുക്കപറമ്പിൽ വീട്ടിൽ വിജയൻ ഭാര്യ കോമളവല്ലി 
വിജ യ ൻ 

8- 11- 2 019 - ൽ മ ര ണ പ്പെട്ടുവെന്നും 
അവരുടെ 

അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേ ണ്ട തിലേക്ക് പരേ ത യുടെ മകൻ സാഗർ, ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച് 
അപേക്ഷ യിൻ മേൽ അന്വേഷണം നടത്തിയ തിൽ താഴെ 
പറ യു ന്നവർ മാത്രമാണ് പരേത യുടെ നിയ മാ നു സ ത് 
അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശി 
കളായി കാണിച്ചു കൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല . 


പേര് 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


ദ്രൗപതി 


ഭാര്യ 


56 


1 


വിജയൻ 


ഭർത്താവ് 


62 


2 


മകൻ 


32 


സുജിത്ത് 

പി 


2 


സാഗർ 


മകൻ 


32 


3 


മകൾ 


28 


3 


നീലിമ 


മകൾ 


26 


( 10) 


(12 ) 


നമ്പർ സി2-2692 / 2020. 


2020 മാർച്ച് 10 , 


മ ര ണ 


നമ്പർ സി2-2697 /2020 . 

2020 മാർച്ച് 1. 
മുകുന്ദപുരം താലൂക്ക്, കാറളം വില്ലേജ്, കാറളം ദേശത്ത്, 
കളരിക്കൽ വീട്ടിൽ ശങ്കരൻകുട്ടി മകൻ ദിനേഷ്, കെ . എസ്. 
എന്നയാൾ 3-2-2020-ൽ മര ണ പ്പെട്ടുവെന്നും അ വ രുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് 
പരേതന്റെ ഭാര്യ വിദ്യ , റെയിൽവേ ആഫീസ്, തൃശ്ശൂരിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴ 
പറ യു ന്ന വർ മാത മാണ് പരേതന്റെ നിയ മാ നനു സ്യ ത 
അവ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ 

മാത മ 
അ വ കാ ശി ക ളാ യി കാണി 

ച്ചു കൊണ്ട് 

ഒ രു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകാര്യമല്ല . 


മുകുന്ദപുരം താലൂക്ക്, നെൻമണിക്കര വില്ലേജ്, ചിറ്റിശ്ശേരി 
ദേശത്ത്, വരാപ്പുള്ളി വീട്ടിൽ വേ ലാ യു ധൻ മകൻ 
വി . വി . രാമ കൃ ഷ്ണൻ എന്ന യാൾ 5-11-2015 - ൽ 
പ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് പരേതന്റെ ഭാര്യ വള്ളിയമ്മ 
വിവിധ ആവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടു 
ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽ മാമാർഗ്ഗമാ 

നിശ്ചിത കാലാ വ ധിക്കുശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


അവ ര 


അവ കാശ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ലക്ഷ്മി 


മാതാവ് 


70 


1 


വള്ളിയമ്മ രാമകൃഷ്ണൻ 


ഭാര്യ 


53 


2 


വിദ്യ 


ഭാര്യ 


36 


2 


രതീഷ് കുമാർ 


മകൻ 


33 


3 


അഞ്ജന 


മകൾ 


17 


3 


രജിത 


മകൾ 


32 


4 


അരുൺ 


മകൻ 


15 


4 


രതീപ് കുമാർ 


മകൻ 


31 


317 


23rd JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4444 


(13 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


No. C2-1548/ 2020 . 


4th February 2020 . 


1 


നേഹപഭ് 


78 


ഭാര്യ 
മകൾ 


2 


രാധ ഗോപിനാഥൻ 


55 


3 


52 


4 


മനോജ്, റ്റി . എം . 

മകൻ 
മനീഷ് തെരുവിൽ മണി 
(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


48 


3 


Notice is hereby given to all to whom it may 
concern that Rosily w / o George , A. D., residing at 
Thoravu Village has filed an application for a legal 
heirship certficate in respect of the legal heirs of her 
husband George, A. D. s/o Devassy, Ayinikkal House who 
expired on 8-12-2019 . This certificate is requested for 
getting the family pension of the deceased and various 
purposes. The deceased has no unmarried brothers and 
sisters . Enquiry conducted through the Village Officer , 
Thoravu Village reveals that the following persons are the 
only legal heirs of the deceased . 


SCHEDULE 


(2 ) 
നമ്പർ എ4-1836 / 2020 . 

2020 ഫെബ്രുവരി 28. 
കൊടുങ്ങല്ലൂർ താലൂക്ക്, ലോകമലേശ്വരം തുളിച്ചാല 
മാളിയം വീട്ടിൽ നാരായണപ്രഭു മകൻ ബാലകൃഷ്ണപ്രഭു 
12-5-2009 - ൽ മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ ജയഭായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശിയെന്ന് കാണുന്നു . അപ്രകാരം അവകാശിയെ ചേർത്ത് 
സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർ കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്നആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
പേര് പരേതനുമായുള്ള 

വയസ് 


Sl. 


Age 


Name of the 
legal heirs 


Relationship 
with the deceased 


No. 


1 


Rosily 


Wife 


66 


2 


Anu George, A. 


Daughter 


41 


3 


Ambily George , A. 


36 


ബന്ധം 


ാ 


ജയഭായി 


ഭാര്യ 


62 


Objections if any against the issuance of the 
above said persons should be filed in person before the 
Tahsildar , Mukundapuram within 30 days from the date 
of publication of this notice in the Kerala Government 
Gazatte . Objections send by post or fled after the 
stipulated time will not be considered . 


Taluk Office, 
Mukundapuram . 


( Sd.) 
Tahsildar. 


താഴ 


നമ്പർ എ4-4559 / 2019 . 

2020 മാർച്ച് 5. 
കൊടുങ്ങല്ലൂർ താലൂക്ക്, പെരിഞ്ഞനം വില്ലേജ്, മുല്ലൂര് 
ലക്ഷ് മി അമ്മ മകൾ പാറു ക്കുട്ടി അമ്മ 17 - 11 - 2 0 18 - ൽ 
മരണമടഞ്ഞു . പരേതയുടെസഹോദരി സരസ്വതി അമ്മയുടെ 
മകൾ ശീകല അനന്ത രാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണം നടത്തിയതിൽ 

പറ യു ന്നവർ മാത മാണ് അ വ കാ ശികളെന്ന് 
കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


Kodungallur Taluk 


പരസ്യം 


(1) 


നമ്പർ എ4-1950 | 2020 . 


2020 മാർച്ച് 3. 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


53 


1 നന്ദകുമാർ, എം . മരണപ്പെട്ട 

ഇളയ സഹോദരി 
സരസ്വതി അമ്മയുടെ 

മകൻ 
വിജയലക്ഷ്മി മരണപ്പെട്ട 

മൂത്ത സഹോദരി 
മാധവി അമ്മയുടെ 

മകൾ 


2 


50 


കൊടുങ്ങല്ലൂർ താലൂക്ക്, മേത്തല വില്ലേജ്, തെരുവിൽ 
ശിവ രാമ കൃ ഷ്ണൻമകൻ മണി, റ്റി. എസ്. 24-1-2020 - ൽ 
മ ര ണ മ ട ഞഞ്ഞു . പരേതന്റെ മകൻ മനോജ്, റ്റി . എം . 
അനന്തരാവകാശ സർട്ടി ഫിക്ക റ്റിനു വേണ്ടി സമർപ്പിച്ച 
അപേക്ഷ യി മേൽ അന്വേഷണം നട ത്തി യ തിൽ താഴെ 
പറയുന്നവർ മാത്രമാണ്അവകാശികളെന്ന്കാണുന്നു . അപ്രകാരം 
അവ കാ ശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ ഈ 
പരസ്യം ഗ സറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 
30 ദിവ സ ത്തി നകം രേഖാമൂലം ആക്ഷേപം ബോധിപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


3 


ശ്രീകല 


മര 


രണപ്പെട്ട ഇളയ 

സഹോദരി 
സരസ്വതി അമ്മയുടെ മകൾ 


48 


4 


ഗിരീഷ്കുമാർ , എം . 


മകൻ 


45 


(പരേതയുടെ ഭർത്താവും മക്കളും മാതാപിതാക്കളും 
സഹോദരിമാരും ജീവിച്ചിരിപ്പില്ല . 


318 


